Regn . No . KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL /TV ( N )/ 634/ 2012- 14 


GOVERNNY 


- - 23 സർക 
രള 


VMENT OF 


& 


KERALA 


tl cf Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 | 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2014 മാർച്ച് 4 
4th March 2014 

1189 കുംഭം 20 
20th Kumbham 1189 
1935 ഫാൽഗുനം 13 
13th Phalguna 1935 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


PART III 


Public Works Department 


- (2) 


- 4 


ദർഘാസ് പരസ്യം 
നമ്പർ ഇ . ഡി. റ്റി.( ടി ) 25/ 2013 - 14. 

2014 ഫെബ്രുവരി 7 . 
കേരള ഗവർണ്ണർക്കുവേണ്ടി താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പ് വൈദ്യുത വിഭാഗം 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ 11- 3 - 2014 , 4 മണിവരെ മത്സര 
സ്വഭാ വമുള്ള ദർഘാ സു കൾ ക്ഷണിച്ചു കൊ ള്ളുന്നു . 
ദർഘാസുകൾ അന്നേ ദിവസം 4.30 - ന് ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതാണ്. പ്രസ്തുത ദിവസം അവധി 
ആ യാൽ അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറ ക്കു ന്ന തു മാ ണ് . ദർഘാ സിന്റെ 
കാലാവധി അവ സ്വീകരിക്കുന്ന അവസാന തീയതി മുതൽ 
2 മാസം വരെ ആയിരിക്കും. 
ദർഘാസ് നമ്പരും 

നിരത 
കമ 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 


3 171 /2013 -14 - തൃശ്ശൂർ ഡി. ഡി. ഓഫീസ് ( കോളേജ് 
എഡ്യൂക്കേഷൻ) പുനർ വൈദ്യുതീകരണം- - 
5,50,000 

13 ,800 
172 /2013 - 14 തൃശ്ശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിൽ 

മോട്ടോർ പമ്പ് സെറ്റ് സ്ഥാപിക്കൽ - 5,00,000 12,500 
5 173/ 2013- 14 - ഇടുക്കി തൊടുപുഴ മുട്ടം ജില്ലാ 
ജയിൽ പുതിയ കെട്ടിടം വൈദ്യുതീകരണം 
16 ,00 ,000 

40,000 


- 6 174/ 2013 - 14 - പാലക്കാട് പട്ടാമ്പി എസ്. എൻ. 

ജി . എസ്. കോളേജ് കെട്ടിടത്തിന്റെ പുനർ 
വൈദ്യുതീകരണം 10, 00, 000 


25, 000 


1 169 / 2013 - 14 - എറണാകുളം പെരുമ്പാവൂർ 

താലൂക്ക് ഹോസ്പിറ്റലിലെ ഡയാലിസിസ് 
യൂണിറ്റിന്റെ വൈദ്യുതീകരണം- 2,80 ,000 
2 170 / 2013-14 - തൃശ്ശൂർ " കില യിൽ ഡൈനിംഗ് റൂം 

(ഒന്നാം നില ) വൈദ്യുതീകരണം- 6,15,000 


- ദർഘാസ് പ്രമാണത്തിന്റെ വില - കമനമ്പർ 1- ന് 600 + 
5 % വാറ്റ്, ക്രമനമ്പർ 2 - ന് 1,300 + 5 % വാറ്റ്, ക്രമനമ്പർ 3 - ന് 
-- 1,100 + 5 % വാറ്റ്, ക്രമനമ്പർ 4 - ന് 1,000 + 5 % വാറ്റ്, 
കമനമ്പർ 5 - ന് 2 , 400 + 5 % വാറ്റ്, കമനമ്പർ 6 - ന് 
2,000 + 5 % വാറ്റ്. 

കരാറുകാരനുവേണ്ട യോഗ്യത ക്രമനമ്പർ 1, 4 ഇവയ്ക്ക് 
പൊതു മ രാ മത്ത് ഇല ക് ടി ക്ക ൽ എ / ബി / സി ക്ലാസ്, 
മറ്റുള്ളവയ്ക്ക് പൊതുമരാമത്ത് ഇലക്ട്രിക്കൽ എ / ബി ക്ലാസ്. 


7,000 


15,400 


4th MARCH 2014] 


PUBLIC WORKS DEPARTMENT 


ക്രമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
- അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


(2 ) 


1 , 250 


1, 100 


- പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - കമനമ്പർ 1- ന് 
25 ദിവസം, കമനമ്പർ 2, 3 , 4 ഇവയ്ക്ക് ക് 30 ദിവസം, 
ക്രമനമ്പർ 5, 6 ഇവയ്ക്ക് 45 ദിവസം. 

ദർഘാസുകൾ വെബ്സൈറ്റായ www.keralapwd . gov.in - ൽ 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിയ്ക്ക് 7 ദിവസംമുമ്പ് 
ലഭ്യ മാ ണ്. ആയത് കരാറുകാർ ഡൗൺലോഡ് ചെയ് 
എടുക്കേണ്ടതും എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, പൊതുമരാമത്ത് 
വകുപ്പ് ( വൈദ്യുത വിഭാഗം), തൃശ്ശൂരിന് മുദ്രവച്ച കവറുകളിൽ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത് 
സമർപ്പിക്കേണ്ടതുമാണ്. 

- ദർഘാസുകൾ രജിസ്റ്റേർഡ്/ സ്പീഡ് തപാൽ മുഖേന 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. തപാലിലുണ്ടാകുന്ന കാലതാമസ 
ത്തിന് ഈ ഓഫീസ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

ദർഘാസ് ഫോറത്തിന്റെ വാറ്റുൾപ്പെടെയുള്ള വില 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതു മ രാ മത്ത് വകുപ്പ് 
( വൈദ്യുത വിഭാഗം), തൃശ്ശൂർ പേർക്ക് മാറാവുന്നവിധം ദേശ 
സാൽകൃത ഷെഡ്യൂൾഡ് ബാങ്ക് അംഗീകൃത ബാങ്ക് ഡിമാന്റ് 
ഡാഫ് റ്റ് , നിര ത ദ വ്യം , കരാ റു കാ രുടെ നില വിലുള്ള 
ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, നിർദ്ദിഷ്ട 
ഫോറത്തിലുള്ള പ്രാഥമിക കരാർ 100- ന്റെ മുദ്രപ്പത്രത്തിൽ ടൈപ്പ് 
ചെയ്തത്എന്നിവ ആവശ്യമായ മറ്റു രേഖകൾ സഹിതം 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം എൻ. 
എസ്. സി./ ട്രഷറി ഡെപ്പോസിറ്റ്/ പോസ്റ്റോഫീസ് ഡെപ്പോസിറ്റ്/ 
ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കിന്റെ ഡെപ്പോസിറ്റ് എന്നിവ 
താഴെപറയുന്ന ഉദ്യോഗസ്ഥന്റെ പേരിൽ പണയപ്പെടുത്തി 
സമർപ്പിക്കേണ്ട താ ണ്. നിരതദവ്യം പണയപ്പെടുത്താതെ 
സമർപ്പിക്കുന്ന ടെണ്ടറുകൾ നിരസിക്കുന്നതാണ്. 

ദർഘാസ് സംബന്ധിച്ച് പൊതു മരാമത്ത് വകു പ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


1 22 0 / 2 013 - 14 - കോഴി ക്കോട് സി വിൽ 

സ്റ്റേഷനിലെ സി ബ്ലോക്ക് രണ്ടാം നിലയിലുള്ള 
ജില്ലാ മൈനിംഗ് & ജിയോളജി ഓഫീസിന്റെ 
പുനർവൈദ്യുതീകരണം- - 50,000 
221/ 2 013 - 14 - കോഴി ക്കോട് ജ ന റ ൽ 
ആശുപത്രിയിലെ കാഷാൽറ്റി മുതൽ മോർച്ചറി 
വരെയുള്ള സ്ഥലത്ത് വഴി വി ള ക്കു കൾ 
സ്ഥാപിക്കൽ - 44,024 
222/ 2013- 14 -- കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ 
സി ബ്ലോക്കിലെ നാലാം നിലയിലെ റീജിയണൽ 

പ്രൊഫഷണൽ എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് 
എക് സ് ചേ ഞ്ചിൽ കമ്പ്യൂട്ടർ പ്ലഗ്ഗ കൾ 
സ്ഥാപിക്കലും പുനർവൈദ്യുതീകരണവും 

1, 95,833 
223/ 2013- 14 - കോഴിക്കോട് സർക്കാർ മാനസിക 
ആരോഗ്യകേന്ദ്രത്തിലെ വാർഡ് 5 ( സ്ത്രീകൾ) 
( സിംഗിൾ സെല്ലും ഡൈനിംഗ് ഹാളും) - ന്റെ 
പുനർവൈദ്യുതീകരണം - 1,62,943 
224 / 2013 - 14 - താമരശ്ശേരി പൊതുമരാമത്ത് 
വകുപ്പ് വിശ്രമ കേന്ദ്രത്തിൽ സോളാർ വാട്ടർ 

ഹീറ്റർ സ്ഥാപിക്കൽ - 31,314 
6 225 / 2013 - 14 - എരമംഗലം പ്രാഥമികാരോഗ്യ 
കേന്ദ ത്തിന്റെ പുനർ വൈദ്യുതീകരണം 
1,24, 116 


4 ,900 


4, 100 


5 


800 


3 ,200 


226 / 2013 - 14 - പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 
പുതുപ്പാടി വെറ്ററിനറി ഡിസ്പെൻസറിയുടെ 
വൈദ തീ കരണം - 96,869 


2 , 500 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, പൊതുമരാമത്ത് 
വകുപ്പ് ( വൈദ്യുത വിഭാഗം), 

( ഒപ്പ്) 
തൃശ്ശൂർ. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


8 227 / 2013 - 14- മൊകേരി ഗവൺമെന്റ് കോളേജിൽ 
ട്യൂബ് ഫിറ്റിംഗ് സ്ഥാപിക്കലും കേടു വന്ന 
സീലിംഗ് ഫാൻ മാറ്റിസ്ഥാപിക്കലും- 48,438 1, 300 
228 / 2013 - 14 - വട കര വില്ലേജ് ഓഫീസ് 
കെട്ടിട ത്തിന്റെ പുനർ വൈദ്യുതീകരണം 
- 1, 19,423 

3 ,000 
10 229 / 2 013 - 14 - പയ്യോളി ജെ . എഫ് . സി . എം . 

കോടതിയിലെ വൈദ്യുതി സംവിധാനം 

മെച്ചപ്പെടുത്തലും അറ്റകുറ്റപ്പണികളും - 1,24,690 3,200 
11 230 / 2013 - 14 - വടകര ഗവൺമെന്റ് ജില്ലാ 
ആശുപത്രിയിലെ റാംപിന്റെ വൈദ്യുതീകരണം 
- 52, 939 

1, 400 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ .എൽ.എസ്. ഡി . ടി.എൻ./ 28 / 2013 - 14. 

2014 ഫെബ്രുവരി 10. 


- 12 231 /2013 - 14 - തിരുവള്ളൂർ പഞ്ചായത്തിലെ 

പൈകോട്ടയി ഗവൺമെന്റ് യു . പി. സ്കൂളിനു 
വേണ്ടിയുള്ള കെട്ടിടത്തിന്റെ വൈദ്യുതീകരണം 
- 50 ,000 


1,300 


13 


- കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പ് വൈദ്യുത വിഭാഗം 
എക് സി ക ട്ടീവ്എഞ്ചി നീ യർ മത്സരസ്വഭാ വമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 5 - 3-2014 - ന് 
3 മണിവരെ സ്വീക രി ക്കു ന്നതും അന്നേദിവസം 3. 30 - ന് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പസ് ത ദിവസം അവധി ആയാൽ അടുത്ത പ്രവൃത്തി 
ദിവസം ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറ ക്കു ന്ന തു 
മായിരിക്കും. 


700 


14 


232 / 2 013 - 14 - കോഴി ക്കോട് മെഡിക്കൽ 
കോളേജിലെ സെൻട്രൽ ലൈബ്രറിയിൽ പ്ലഗ്ഗ് 
പോയിന്റുകൾ സ്ഥാപിക്കൽ - 24,996 
233 / 2013 - 14 - മെഡിക്കൽ കോളേജ് കാമ്പസിലെ 
ക്വാർട്ടേഴ് സ് നമ്പർ ഡി4 , എൽ. ഡി . ഒ 2 , 
എൽ. ഇ 55 എന്നിവയിലെ വൈദ്യുതീകരണം 
മെച്ചപ്പെടുത്തൽ - 1,50, 500 


3, 800 


4th MARCH 2014] 


PUBLIC WORKS DEPARTMENT 


- 49 


ദർഘാസ് പ്രമാണത്തിന്റെ വില ( വാറ്റ് ഉൾപ്പെടെ) 
ക്രമനമ്പർ 1, 2, 5, 8, 12, 13 ഇവയ്ക്ക് 315, മറ്റുള്ളവയ്ക്ക് 
420. 


| കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


കരാറുകാരനുവേണ്ട യോഗ്യത - എല്ലാ വിഭാഗവും. 


( 2) 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - ക്രമനമ്പർ 1, 2, 5, 8 , 
11, 12, 13 ഇവയ്ക്ക് 15 ദിവസം, മറ്റുള്ളവയ്ക്ക് 30 ദിവസം. 


ദർഘാസുകൾ വെബ്സൈറ്റായ www. keralapwd.gov.in - ൽ 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിക്ക്10 ദിവസത്തിന് 
മുമ്പ്മുതൽ ലഭ്യമാണ്. ആയത് കരാറുകാർ ഡൗൺലോഡ് 
ചെയ്ത് എടു ക്കേ ണ്ട തും അ സി സ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് ( വൈദ്യുത വിഭാഗം), 
കോഴിക്കോട് എന്ന വിലാസത്തിൽ മുദ്രവച്ച കവറുകളിൽ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത് 
സമർപ്പിക്കേണ്ടതുമാണ്. 

ദർഘാസുകൾ രജിസ്റ്റേർഡ്/ സ്പീഡ് തപാൽ മുഖേന 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. തപാലിലുണ്ടാകുന്ന കാലതാമസ 
ത്തിന് ഈ ഓഫീസ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

ദർഘാസ് ഫോറത്തിന്റെ വാറ്റുൾപ്പെടെയുള്ള വില 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, പൊതുമരാമത്ത്വകുപ്പ് 
( വൈദ്യുത വിഭാഗം), കോഴിക്കോട്എന്ന പേരിൽ മാറാവുന്നവിധം 
അംഗീകൃത ബാങ്ക് ഡിമാന്റ് ഡ്രാഫ്റ്റ്, നിര ത ദ വ്യം , 
കരാറുകാരുടെ നിലവിലുള്ള ലൈസൻസിന്റെ സാക്ഷ്യപ്പെടുത്തിയ 
പകർപ്പ്, നിർദ്ദിഷ്ട ഫോറത്തിലുള്ള പ്രാഥമിക കരാർ 100 - ന്റെ 
മുദ്രപ്പത്രത്തിൽ ടൈപ്പ് ചെയ്തത്എന്നിവ ആവശ്യമായ മറ്റു 
രേഖകൾ സഹിതം ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
- ദർഘാസ് സംബന്ധിച്ച് പൊതു മരാമത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


- 1 13 9 / 2 013 - 14 - കോ ഴി ക്കോ ട് ഡെ ന്റ ൽ 

കോളേജിലെ കൺസർവേറ്റീവ് ഡെന്റിസ്റ്റി 
വിഭാഗത്തിലെ വൈദ്യുത നവീകരണവും 
മറ്റു പ്രവർത്തികളും - 2,85,000 

| 7 ,200 
2 140 / 2 013 - 14 - കോഴി ക്കോട് മെഡിക്കൽ 

കോളേ ജ് ആശു പത്രിയിൽ ക്ലിനിക്കൽ 
പാത്തോളജി ലാബോറട്ടറിയുടെ വൈദ്യുത 
നവീകരണം - 2,78,000 

7 ,000 
3 141/ 2 013 - 14 - കോഴി ക്കോട് മെഡിക്കൽ 

കോളേ ജ് നഴ്സിംഗ് കോളേജിലെ പരീക്ഷാ 
ഹാളിലെ പുനർവൈദ്യുതീകരണം- 2,43,000 6, 100 
- 142 / 2013 - 14 -- എം . പി .എൽ. എ . ഡി എസ് . - 

കോഴിക്കോട് കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിനു 
കീഴിൽ എൽ. ഇ . ഡി. ലൈറ്റുകൾ സ്ഥാപിക്കുന്ന 
പ്രവൃത്തി- 5,20,000 

13 , 000 
143/ 2013 -14 - തിരൂർ ടി. എം . ജി. കോളേജിൽ 
പു തി യ വ നി ത മ ഹ ാ ന ലി ചെ ന 
വെദ്യുതീകരണം - 4,80 ,000 

12 ,000 
- 144 / 2013 - 14 - കണ്ണൂർ പേരാവൂർ താലൂക്ക് 
ആശു പതിയിലെ പുതിയ ബ്ലോക്കിന്റെ 
വെദ്യുതീകരണം (പുനർ ദർഘാസ്) - 4, 20, 000 10 ,500 
145 / 2013 -14 - അസൈറ്റ് ഡെവലപ്മെന്റ് ഫണ്ട്- 
കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് നിയോജക 
മണ്ഡലത്തിലെ മൊറാഴ ഹയർ സെക്കണ്ടറി 
സ്സ്കൂളിന്റെ ഓഫീസ് ബ്ലോക്കിന്റെ ഒന്നാം 
നിലയുടെ വൈദ്യുതീകരണം (പുനർ ദർഘാസ്) 
3,00,000 

7 ,500 


6 


I 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, പൊതുമരാമത്ത് 
വകുപ്പ് ( ഇലക്ട്രിക്കൽ), 
സിവിൽസ്റ്റേഷൻ, 
കോഴിക്കോട്- 673 020. 
ഫോൺ : 0495- 2371857 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

എഞ്ചിനീയർ. 


146 / 2013 - 14 - കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ 
മെയിൽ മെഡിക്കൽ വാർഡ് 2 - ന്റെ (താഴെ നില ) 
പുനർ വൈദ്യുതീകരണം (പുനർ ദർഘാസ്) 
- 5 ,00, 000 

12,500 
9 147 / 2013 - 14 - മലപ്പുറം കൊണ്ടോട്ടി കമ്മ്യൂണിറ്റി 

ഹെൽത്ത് സെന്ററിലെ ഡയാലിസിസ് സെന്ററിന്റെ 
വൈദ്യുതീകരണം - 4,65,000 

11,700 
10 148 /2013 - 14 - മലപ്പുറം പാണ്ടിക്കാട് ഗവൺമെന്റ് 

ഹയർ സെക്കണ്ടറി സ്കൂൾ പ്ലസ് ടു ബ്ലോക്ക് 
വൈദ്യുതീകരണം - 7 ,25,000 

18 ,200 
| 11 149 / 2013 - 14 - മലപ്പുറം അരിമ്പ്ര വൊക്കേഷണൽ 

ഹയർ സെക്കണ്ടറി സ്കൂൾ കെട്ടിടത്തിന്റെ 
വൈദ്യുതീകരണം - 4,40 ,000 

- 11,000 


ദർഘാസ് പരസ്യം 


12 


നമ്പർ ഇ .എൽ. ഡി. ടി.എൻ./ 16 / 2013 -14. 2014 ഫെബ്രുവരി 14. 

- കേരള ഗവർണ്ണർക്കുവേണ്ടിതാഴെ പറയുന്ന പ്രവൃത്തി 
കൾക്ക് പൊതു മ രാമത്ത് വകുപ്പ് വൈദ്യുത വിഭാഗം 
എക് സിക ട്ടീവ്എഞ്ചി നീ യർ മത്സര സ്വഭാ വമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 1 മുതൽ 
12 വരെ 11 - 3 - 2014 - ന് 3 മണിക്കും 13 മുതൽ 24 വരെ 
18 - 3 - 2014 - ന് 3 മണിവരെയും സ്വീക രി ക്കു ന്നതും 
ആ ദിവസങ്ങളിൽ 3. 30 - ന് ഹാജരുള്ള കരാ റു കാരുടെ 
സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത ദിവസം 
അവധി ആയാൽ അടുത്ത പ്രവൃത്തി ദിവസം ദർഘാസുകൾ 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


13 


150/ 2013 - 14 - മലപ്പുറം കോട്ടക്കൽ ആയുർവ്വേദ 
ഇൻസ്റ്റിറ്റ്യൂട്ട്പുനർവൈദ്യുതീകരണം- 11, 00, 000 27,500 
151/ 2013- 14 - മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ 

സെയിൽസ് ടാക്സസ് അസിസ്റ്റന്റ് കമ്മീഷണർ 
ഓഫീസിന്റെ പുനർവൈദ്യുതീകരണം- 3,00 ,000 7,500 
15 2 / 2 0 13 - 14 - ക ണ്ണ ർ ഗ വ ണ മ ന 
പോളിടെക്നിക്കി ലെ വെൽഡിംഗ് വർക്ക് 
ഷോപ്പിന്റെ പുനർ വൈദ്യുതീകരണം- 2,70,000 6, 800 


14 


4th MARCH 2014] 


PUBLIC WORKS DEPARTMENT 


| 50 


(1) 


(2 ) 


( 3 ) 


- 6 , 500 


15 153/ 2013 -14 - കണ്ണൂർ ഗവൺമെന്റ് പോളിടെക് 

നിക്കി ലെ ഹീറ്റ് എഞ്ചിൻ ലാബിന്റെ പുനർ 

വൈദ്യുതീകരണം- 2,60, 000 
- 16 154/ 2013 - 14 - കോഴിക്കോട് സർക്കാർ മാനസിക 

ആരോഗ്യകേന്ദ്രത്തിലെ കിച്ചൻ ബ്ലോക്ക് പുനർ 
വൈദ്യുതീകരണം- 2,18,000 


5 ,500 


155 / 2013- 14- കോഴിക്കോട് സർക്കാർ മാനസികാ 
രോഗ്യകേന്ദ്രത്തിലെ വാർഡ് 5 - ന്റെ പുനർ 
വൈദ്യുതീകരണം - 3,42,000 


8 ,600 


- ദർഘാസുകൾ പൊതുമരാമത്ത് വകുപ്പ് വെബ്സൈറ്റായ 
www.keralapwd. gov.in - ൽ ദർഘാസ് സ്വീകരിക്കുന്ന അവസാന 
തീയതിക്ക് 10 ദിവസത്തിന് മുമ്പ്മുതൽ ലഭ്യമാണ്. ആയത് 
കരാ റു കാർ ഡൗൺ ലോഡ് ചെയ്ത് എടു ക്കേ ണ്ടതും 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് 
( വൈദ്യുത വിഭാഗം), കോഴിക്കോട് എന്ന വിലാസത്തിൽ 
മുദ്രവച്ച കവറുകളിൽ പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും 
ആലേഖനം ചെയ്ത്സമർപ്പിക്കേണ്ടതുമാണ്. 

ദർഘാസുകൾ രജിസ്റ്റേർഡ്/ സ്പീഡ് തപാൽ മുഖേന 
മാത്രമേ സ്വീകരിക്കുകയുള്ളു. തപാലിലുണ്ടാകുന്ന കാലതാമസ 
ത്തിന് ഈ ഓഫീസ്ഉത്തരവാദിയായിരിക്കുന്നതല്ല. 

ദർഘാസ് ഫോറത്തിന്റെ വിൽപന നികുതിയുൾ 
പ്പെടെയുള്ള വില എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, പൊതുമരാമത്ത് 
വകുപ്പ് ( വൈദ്യുത വിഭാഗം), കോഴിക്കോട് എന്ന പേരിൽ 
മാറാവുന്നവിധം അംഗീകൃത ബാങ്ക് ഡിമാന്റ് ഡ്രാഫ്റ്റ്, 
നിരതദ്രവ്യം, കരാറുകാരുടെ നിലവിലുള്ള ലൈസൻസിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, നിർദ്ദിഷ്ട ഫോറത്തിലുള്ള 
പ്രാഥമിക കരാർ 100 - ന്റെ മുദ്രപ്പത്രത്തിൽ ടൈപ്പ് ചെയ്തത് 
എന്നിവ ആവശ്യമായ മറ്റു രേഖകൾ സഹിതം ദർഘാസി 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് സംബന്ധിച്ച് പൊതു മ രാ മത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ച് അറിയാവുന്നതാണ്. 


- 18 15 6 / 2 013 - 14 - കോഴി ക്കോട് കാര പ്പറമ്പ് 

ഗവൺമെന്റ് ഹയർ സെക്കണ്ടറി സ്കൂളിന്റെ 
വൈദ്യുതീകരണം - 10 ,00,000 


25 ,000 


19 157 / 2 013 - 14 - കോഴിക്കോട് ഫിസിക്കൽ 

എ ഡ ക്കേ ഷൻ കോളേജിലെ ലേഡീസ് 
ഹോസ്റ്റലിന്റെ പുനർ വൈദ്യു തീക ര ണം 
4,90,000 


12 , 300 


20 158 / 2 013 - 14 - കോഴി ക്കോട് എൻ. ജി . ഒ. 

ക്വാർട്ടേഴ്സ് ലേഡീസ് ഹോസ്റ്റലിന്റെ ഒന്നാം 
നില യു ടെ പു ന ർ വൈദ തീക ര ണം 

3,58 ,000 


9,000 


എക്സിക്യൂട്ടീവ്എഞ്ചിനീയറുടെ 
കാര്യാലയം, പൊതുമരാമത്ത് 
വകുപ്പ് ( വൈദ്യുത വിഭാഗം), 
സിവിൽ സ്റ്റേഷൻ, 

- ( ഒപ്പ്) 
കോഴിക്കോട്- 673 020 , 

എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ 
ഫോൺ: 0495 - 2371857 . 

( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


ദർഘാസ് പരസ്യം 


21 159/ 2013 - 14 - കോഴിക്കോട് പി. ഡബ്ലിയു . ഡി. 

ക ാ ളി റ്റി ക ൺ ( ക ാ ൾ ല ാ ബി ഇന്റ 
- വെദ്യുതീകരണം - 3,99, 000 

10 , 000 
22 160 / 2013 - 14 - വയനാട് മീനങ്ങാടി ഗവൺമെന്റ് 

പോളി ടെക്നിക്കിലെ പെൺകുട്ടികളുടെ 

ഹോസ്റ്റലിന്റെ വൈദ്യുതീകരണം - 4,42,000 11, 100 
23 161 / 2013 - 14 - കോഴിക്കോട് മാനസികാരോഗ്യ 

കേ ന്ദ ത്തിലെ വാ ർ ഡ് 8 - ന്റെ പു ന ർ 
വൈദ്യുതീകരണം - 3,10, 000 

7 ,800 
24 162 / 2013 - 14 - കോഴി ക്കോട് ബാലു ശ്ശേ രി 
റെസ്റ്റ് ഹൗസിന്റെ പുനർ വൈദ്യുതീകരണം 
3,40, 000 

8 ,500 


- ( 1) 


നമ്പർ എച്ച്. ഡി. ടെണ്ടർ/ 20/ 2013 - 14 . 2014 ഫെബ്രുവരി 12. 

കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
പി . ഡബ്ലു . ഡി. നിരത്തുകൾ വിഭാഗം, വയനാട് താഴെപ്പറയുന്ന 
പവൃ ത്തികൾക്ക് പ്രവർത്തിയുടെ പേരെഴുതി മുദ്രവെച്ച 
കവറുകളിൽ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 
കരാറുകാരിൽനിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


കമ 
- നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


- നിരത് 
ദ്രവ്യം 


- ദർഘാസ് പ്രമാണത്തിന്റെ വിലക്രമനമ്പർ 1, 2, 7, 13, 23 
ഇവയ്ക്ക് 630, കമനമ്പർ 3 , 14 , 15 ഇവയ്ക്ക് 525, 
ക്രമനമ്പർ 4- ന് 1,155, ക്രമനമ്പർ 5, 8, 19 ഇവയ്ക്ക് 1, 050, 
കമന മ്പർ 6 , 21 ഇവയ് ക്ക് 840, കമനമ്പർ 9, 11, 22 
ഇവയ്ക്ക് 945, കമനമ്പർ 10 - ന് 1,575 ക്രമനമ്പർ 12 - ന് 
- 2 ,310, കമനമ്പർ 16 - ന് 420, കമനമ്പർ 17 , 20, 24 
ഇവയ്ക്ക് 735, ക്രമനമ്പർ 18 - ന് 2,100 . 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധിക്രമനമ്പർ 1, 2, 3, 7 , 
13 , 14, 15 , 16 , 17 , 20 , 21, 23, 24 ഇവയ്ക്ക് 30 ദിവസം, 
മറ്റുള്ളവയ്ക്ക് 60 ദിവസം. 


| (3 ) 
പുനർ ദർഘാസ് - മഴക്കെടുതി പ്രവൃത്തികൾ - 2013 - 14 
പനമരം എൽ. പി . സ്കൂൾ- നീരാട്ടാടി 
വിളമ്പുകണ്ടം റോഡിൽ കി . മീ 2 / 400 മുതൽ 
2 | 5 0 0 വരെ പാ ർ ശ്വ ഭിത്തി നിർ മ്മാ ണം 
(5 മീറ്റർ സ്പാൻ കൾവർട്ടിന്റെ കാൽഭാഗം ) - 
| 12 , 00,000 

30,000 
2 കൽപ്പറ്റ റോഡ്സ് ഡിവിഷൻ പരിധിയിലുള്ള 
കുന്ന മ്പറ്റ പാല ത്തി ന്റെ യും ചോലാടി 
പാലത്തിന്റെ യും കൈ വ രി കൾ പെയിന്റ് 
ചെയ്യൽ - 4,00,000 

10 , 000 


കരാറുകാരനുവേണ്ടി യോഗ്യത - ക്രമനമ്പർ 1, 2 , 3, 5, 6, 
7 , 8, 9, 11 , 13, 14 , 15 , 16 , 17, 19, 20 , 21, 22, 23, 24 ഇവയ്ക്ക് 
എല്ലാ വിഭാഗം കരാറുകാ രും , മറ്റുള്ളവയ്ക്ക് എ , ബി 
വിഭാഗങ്ങൾ. 


4th MARCH 2014] 


PUBLIC WORKS DEPARTMENT 


( 2) 


- ( 3 ) 


3 സുൽത്താൻ ബത്തേരി റോഡ്സ് സബ് ഡിവിഷൻ 
പരി ധി യിലുള്ള ആന പാറ പാല ത്തി ന്റെ 

കൈവരികൾ പെയിന്റ് ചെയ്യൽ - 4, 00,000 10 ,000 
പേരി യ - ആ ലാറ്റിൽ- പാമ്പ ള - 

കുഞ്ഞാം 
റോഡിൽ പനന്തറ പാലത്തിന്റെ അടിയന്തിര 
അറ്റകുറ്റപ്പണികൾ - 4,00, 000 

10,000 
പുനർ ദർഘാസ് സാധാരണ പ്രവൃത്തികൾ 2013 - 14 

ഇരുളം-മൂന്നാനക്കുഴി- റോഡിൽ കി . മീ 3 / 000 
മുതൽ 4/ 00 വരെ അടിയന്തിര അറ്റകുറ്റ 
പണികളും സിപ് ബിടിയും - 10,00,000 25,000 
പുനർ ദർഘാസ് 13 -ാം ധനകാര്യ കമ്മീഷൻ 

- പ്രവൃത്തികൾ 


ചെലാൻ രസീത്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, റോഡ്സ് 
ഡിവിഷൻ, കൽപ്പറ്റയുടെ പേരിലു ള്ളതും ഷെഡ്യൂൾഡ്/ 
നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള ഡാറ്റോ 
അല്ലെങ്കിൽ കാൾ ഡെപ്പോ സി റ്റോ എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, റോഡ്സ് ഡിവിഷൻ, കൽപ്പറ്റയുടെ പേരിലുള്ള 
നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കിസാൻ 
വികാസ് പ്രതികയോ സമർപ്പിക്കാവുന്നതാണ്. 

-- ടെണ്ടറുകളും ഡിമാന്റ് ഡാറ്റുകളും രജിസ്റ്റേർഡ്/ 
സ്പീഡ് പോസ്റ്റുവഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വൈകി 
കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കു 
ന്നതല്ല. തപാലിൽ വരുന്ന കാലതാമസത്തിന് ഡിപ്പാർട്ട്മെന്റിന് 
യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല . 

കരാറുകാർ അവരവരുടെ നിലവിലുള്ള ലൈസൻസിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും പാൻ കാർഡിന്റെ പകർപ്പും 
ടെണ്ടറിനോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 


6 കൽപ്പറ്റ - മേപ്പാടി റോഡിൽ കി . മീ 5 / 000 

മു ത ൽ 6 / 0 0 0 വ ര ഓ പ്പ ൺ ( ഗ ഡ് 

പീ മിക് സ് ഉ പ യോ ഗിച്ച് ഉ പ രി ത ലം 
പുതുക്കൽ - 9,50,000 


23 , 750 


7 മുട്ടിൽ- മേപ്പാടി റോഡിൽ കി . മീ 2 / 000 

മു ത ൽ 2 | 7 5 0 വ ര ജ ല ബ ഹിർ ഗ്ഗ മ ന 
സംവിധാനങ്ങൾ ഒരുക്കൽ - 25 ,00,000 

മഴക്കെടുതി പ്രവൃത്തികൾ 


- ദർഘാസ് സമർപ്പിക്കുന്ന കരാറുകാർ ദർഘാസ് സഹിതം 
നിർദ്ദിഷ്ട ഫോറത്തിലുള്ള ഒരു പ്രാഥമിക ഉടമ്പടി 100 - ന്റെ 
മുദ്രപ്പത്രത്തിൽ ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ടതാണ്. 

- ദർഘാസുകൾ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധ 
നകളും പുതുക്കിയ പി. ഡബ്ല . ഡി . മാന്വൽ പ്രകാരം ഇതിനും 
ബാ ധ ക മാ യി രി ക്കും . കൂടുതൽ വിവ ര ങ്ങൾ ഇ 
ഓഫീസിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


50,000 


( 2 ) 


8 വയനാട് റോഡ് ഡിവിഷന്റെ കീഴിലുള്ള വിവിധ 

സെക്ഷനുകളിലേക്ക് ഷെൽമാക് ( പി . ആർ.) 
വിതരണം ചെയ്യൽ - 20,00 ,000 


50 ,000 


- നമ്പർ എച്ച്. ഡി . ടെണ്ടർ/ 21/ 2013 - 14 . 2014 ഫെബ്രുവരി 13. 

- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
പി. ഡബ്ലു . ഡി. നിരത്തുകൾ വിഭാഗം, വയനാട് പൊതുമരാമത്ത് 
വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കരാറുകാരിൽനിന്നും 
താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് പ്രവർത്തിയുടെ പേരെഴുതി 
മുദ്രവെച്ച കവറുകളിൽ ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


ദർഘാസ് പ്രമാണങ്ങളുടെ വിലക്രമനമ്പർ 1- ന് 1,890 , 
ക്രമനമ്പർ 2 , 3, 4 ഇവയ്ക്ക് 840 , ക്രമനമ്പർ 5, 6 ഇവയ്ക്ക് 
1,575, ക്രമനമ്പർ 7 - ന് 3,990 , ക്രമനമ്പർ 8 - ന് 3,150. 

ദർ ഘാസ് ഫോറ ങ്ങ ൾ ഡൗൺ ലോഡ് ചെയ്യാവുന്ന 
തീയതിയും സമയവും - 28 -2 - 2014, 10 മണി മുതൽ. 

ദർഘാസ് ഫോറ ങ്ങ ൾ സ്വീക രി ക്കുന്ന അ വ സാന 
തീയതിയും സമയവും- 7- 3 -2014 , 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
7 - 3 - 2014, 3 മണി. 


കമ 
- നമ്പർ 


പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


1 


20 ,000 


2 


- കരാറുകാരുടെ വിഭാഗം അടങ്കൽ തുക 15 ലക്ഷം വരെ 
“ സി യും ഉപരിയും, അടങ്കൽ തുക 25 ലക്ഷം വരെ " ബി യും 
ഉപരിയും. 

കാലാ വധി - ക്രമനമ്പർ 1, 2, 8 ഇവയ്ക്ക് 3 മാസം, 
ക്രമനമ്പർ 3, 4, 5 ഇവയ്ക്ക് 4 മാസം, മറ്റുള്ളവയ്ക്ക് 2 മാസം. 

ടെണ്ടർ ഫോമിന്റെ നിശ്ചിത വില എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർക്ക് കൽപ്പറ്റയിൽ മാറാവുന്നവിധം ദേശസാൽകൃത 
ബാങ്ക് ഡിമാന്റ് ഡാഫ്റ്റാ യി ടെണ്ടറിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ ഫോമിന്റെ വില യായി 
ചെക്കുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒടുക്കലുകളോ 
സ്വീകരിക്കുന്നതല്ല. 

പുതുക്കിയ പി . ഡബ്ലു . ഡി . മാന്വലിൽ 20 - 9 - 2012 - ലെ 
ഗവ.ഉത്തരവ്( എം .എസ്.) നമ്പർ 60/ 12 / പി. ഡബ്ലു . ഡി . പ്രകാരം 
നടത്തിയ ഭേദഗതി അനുസരിച്ച് എസ്റ്റിമേറ്റ് തുകയുടെ 
2 . 5 ശത മാനം നിര ത ദ വ്യം ( പ ര മാ വധി 50 ,000 ) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, റോഡ്സ് ഡിവിഷൻ, കൽപ്പറ്റയുടെ 
മേലൊപ്പോടുകൂടി ഗവൺമെന്റ് ട്രഷറിയിൽ നിന്നും ലഭിക്കുന്ന 


റോഡ് സുരക്ഷാ പ്രവൃത്തികൾ 2013 -14 
പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം 
അമ്പലവയൽ സെക്ഷന്റെ കീഴിലുള്ള ആനപ്പാറ 
സ്കൂളിന് സമീപവും കുമ്പളേരി സ്കൂളിന് 
സമീപവും സൈൻ ബോർഡുകൾ, കൈവരികൾ, 
റോഡ് സ്റ്റഡുകൾ തുടങ്ങിയവ സ്ഥാപിക്കലും 
റോഡ് അടയാളപ്പെടുത്തലും- 8,00,000 
പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം 
പടിഞ്ഞാറത്തറ സെക്ഷന്റെകീഴിലുള്ളവെള്ളുണ്ട 
സെന്റ് ആൻ സ് സ് കൂളിന് സമീപവും 
ഗവൺമെന്റ് യു . പി . സ്കൂളിന് സമീപവും 

സൈൻ ബോർഡുകൾ, കൈവരികൾ, റോഡ് 
സ്റ്റഡുകൾ തുടങ്ങിയവ സ്ഥാപിക്കലും റോഡ് 
അടയാളപ്പെടുത്തലും - 8,00,000 
പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം 
ലക്കിടി സെക്ഷന്റെ കീഴിലുള്ള റോഡുകളിൽ 
കാഷ് ബാരി യ റു കൾ സ്ഥാപി ക്ക ൽ 
10 , 12 , 500 


20 ,000 


3 


25 , 400 


4th MARCH 2014] 


PUBLIC WORKS DEPARTMENT 


52 


| ( 2 ) 


50, 000 


4 പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം 
മാ ന ത വാടി സക്ഷ ന്റെ കീ ഴി ലു ള്ള 
റോ ഡു ക ളിൽ കാഷ് ബാ രി യ റു ക ൾ 
സ്ഥാപിക്കൽ - 21,00, 000 
പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം 
തിരുനെല്ലി സെക്ഷന്റെ കീഴിലുള്ള റോഡുകളിൽ 
കാഷ് ബാ രി യ റു കൾ സ്ഥാപി ക്ക ൽ 
10,50 ,000 


5 


26,250 


6 പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം 
സുൽത്താൻബത്തേരി സെക്ഷന്റെ കീഴിലുള്ള 
റോഡു ക ളിൽ കാഷ് ബാ രി യ റു കൾ 
സ്ഥാപിക്കൽ - 10 ,50,000 


26,250 


പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം 
അ സ ല വ യ ൽ സക്ഷ ന്റെ കീഴി ലു ള്ള 
റോ ഡു ക ളിൽ കാഷ് ബാ രി യ റു ക ൾ 
സ്ഥാപിക്കൽ - 6,30 ,000 


- പുതുക്കിയ പി . ഡബ്ല . ഡി . മാന്വലിൽ 20 - 9 - 2012 - ലെ 
ഗവ .ഉ .( എം എ സ് .) നമ്പർ 60 / 12 / പി . ഡ ബ്ല . ഡി . പ്രകാരം 
നട ത്തിയ ഭേദഗതി അനുസരിച്ച് എസ്റ്റിമേറ്റ് തുകയുടെ 
2 . 5 ശ ത മാനം നിര ത ദ വ്യം ( പ ര മാ വധി 50 ,000 ) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, റോഡ്സ് ഡിവിഷൻ, കൽപ്പറ്റയുടെ 
മേലൊപ്പോടുകൂടി ഗവൺമെന്റ് ട്രഷറിയിൽ നിന്നും ലഭിക്കുന്ന 
ചെലാൻ രസീത്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, റോഡ്സ് 
ഡിവിഷൻ, കൽപ്പറ്റയുടെ പേരിലുള്ളതും ഷെഡ്യൂൾഡ്/ നാഷണ 

ലൈസ്ഡ് ബാങ്കിൽ നിന്നും എടുത്തിട്ടുള്ള ഡാഫ് സ്റ്റോ 
അല്ലെങ്കിൽ കാൾ ഡെപ്പോ സി റ്റോ എക് സി ക ട്ടീവ് 
എഞ്ചിനീയർ, റോഡ്സ് ഡിവിഷൻ, കൽപ്പറ്റയുടെ പേരിലുള്ള 
നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ കിസാൻ 
വികാസ് പ്രതികയോ സമർപ്പിക്കാവുന്നതാണ്. 

- ടെണ്ടറുകളും ഡിമാന്റ് ഡാറ്റുകളും രജിസ്റ്റേർഡ്/ 
സ്പീഡ് പോസ്റ്റുവഴി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വൈകി 
കിട്ടുന്ന ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കു 
ന്നതല്ല. തപാലിൽ വരുന്ന കാലതാമസത്തിന് ഡിപ്പാർട്ട്മെന്റിന് 
യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല. 

കരാറുകാർ അവരവരുടെ നിലവിലുള്ള ലൈസൻസിന്റെ 
സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും പാൻ കാർഡിന്റെ പകർപ്പും 
ടെണ്ടറിനോടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. 

- ദർഘാസ് സമർപ്പിക്കുന്ന കരാറുകാർ ദർഘാസ് സഹിതം 
നിർദ്ദിഷ്ട ഫോറത്തിലുള്ള ഒരു പ്രാഥമിക ഉടമ്പടി 100 - ന്റെ 
മുദ്രപ്പത്രത്തിൽ ടൈപ്പ് ചെയ്ത് ഒപ്പിട്ട് അടക്കം ചെയ്യേണ്ടതാണ്. 

-- ദർഘാസുകൾ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധ 
നകളും പുതുക്കിയ പി . ഡബ്ല . ഡി. മാന്വൽ പ്രകാരം ഇതിനും 
ബാ ധ ക മാ യി രി ക്കും . കൂടു തൽ വിവ ര ങ്ങൾ ഈ 
ഓഫീസിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
നിരത്തുകൾ വിഭാഗം, 
വയനാട്, കൽപ്പറ്റ നോർത്ത്, 

( ഒപ്പ്) 
ഫോൺ: 04936 202536. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


15,750 


8 


9 


പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം 
പനമരം സെക്ഷന്റെ കീഴിലുള്ള റോഡുകളിൽ 
കാഷ്, ബാരിയറുകൾ സ്ഥാപിക്കൽ - 7, 00,000 17 ,500 
പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം 
പടി ഞഞ്ഞാ റ ത്തറ സക്ഷന്റെ കീഴിലുള്ള 
റോഡു ക ളിൽ കാഷ് ബാ രി യ റു കൾ 
സ്ഥാപിക്കൽ - 18 ,75,000 

46, 875 
പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം 
കൽപ്പറ്റ സെക്ഷന്റെ കീഴിലുള്ള റോഡുകളിൽ 
കാഷ് ബാരി യ റു കൾ സ്ഥാപിക്കൽ 
15,75, 000 

39, 375 


10 


11 കൽപ്പറ്റ ബൈപാസ് ദേശീയ പാതയുമായി 
- ചേരുന്ന ഭാഗത്ത് കാഷ് ബാരിയറുകൾ 
സ്ഥാപിക്കൽ - 5, 30 ,000 


13 , 250 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി7 / ടി . ഡി . / 6 / 2013 - 14 . 


2014 ഫെബ്രുവരി 11. 


ദർഘാസ് പ്രമാണങ്ങളുടെ വില ക്രമനമ്പർ 1, 2 ഇവയ്ക്ക് 
1, 575, ക്രമനമ്പർ 3, 5, 6 ഇവയ്ക്ക് 1, 680, കമനമ്പർ 4 - ന് 
3 ,360 , കമ നമ്പർ 7 - ന് 1, 365, ക്രമ നമ്പർ 8 - ന് 1, 470, 
ക്രമനമ്പർ 9 - ന് 3, 045, ക്രമനമ്പർ 10 - ന് 2 ,520 , ക്രമനമ്പർ 
11 - ന് 1,155. 

ദർഘാസ് ഫോറ ങ്ങ ൾ ഡൗൺലോഡ് ചെയ്യാവുന്ന 
തീയതിയും സമയവും - 3 - 3 - 2014, 10 മണി. 

ദർഘാസ് സ്വീക രിക്കുന്ന അവസാന തീയതിയും 
സമയവും - 11-3 - 2014 , 3 മണി. 

ദർഘാസുകൾ തുറക്കുന്ന തീയതിയും സമയവും 
11- 3 - 2014, 3. 30 മണി. 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കെട്ടിട വിഭാഗം, കാസറഗോഡ് താഴെപ്പറയുന്ന പ്രവൃത്തികൾക്ക് 
11 -3 -2014 -ാം തീയതി വൈകുന്നേരം 3 മണിവരെ ദർഘാസുകൾ 
ക്ഷണിച്ചു കൊ ള്ളു ന്നു . അന്നേദിവസം 3 . 30 മണിക്ക് 
ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്ന 
തായിരിക്കും. 


കരാറുകാരുടെ വിഭാഗം - അടങ്കൽ തുക 15 ലക്ഷം വരെ 
" സി യും ഉപരിയും, അടങ്കൽ തുക 25 ലക്ഷം വരെ " ബി യും 
ഉപരിയും. 


കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


നിരത 
ദ്രവ്യം 


കാലാവധി 3 മാസം. 


(1) 


- ( 2) 


| (3 ) 


- ടെണ്ടർ ഫോമിന്റെ നിശ്ചിത വില എക് സികട്ടീവ് 
എഞ്ചിനീയർക്ക് കൽപ്പറ്റയിൽ മാറാവുന്നവിധം ദേശസാൽകൃത 
ബാങ്ക് ഡിമാന്റ് ഡാഫ്റ്റായി ടെണ്ടറിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. ടെണ്ടർ ഫോമിന്റെ വില യായി 
ചെക്കുകളോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒടുക്കലുകളോ 
സ്വീകരിക്കുന്നതല്ല. 


1 30/ 2013 -14 - സി. മെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, 
ഉദുമ, ടോയ്ലറ്റ് സൗകര്യം വർദ്ധിപ്പിക്കൽ 

9 , 50, 000 


23 ,800 


4th MARCH 2014] 


PUBLIC WORKS DEPARTMENT 


( 1) 


( 3 ) 


2 31/ 2013 -14 ഗവൺമെന്റ് കോളേജ്, കാസറഗോഡ് - 

സെന്റർ ഓഫ് എക്സലന്റ് പ്ലാൻ - 2013 - 14 
സ്റ്റാഫ് ടോയ്ലറ്റിന്റെ നിർമ്മാണവും പാർട്ടീഷൻ 
പ്രവൃത്തിയും -- 6,65,000 

16 ,700 
- 32 / 2013 -14 - ഗവൺമെന്റ് കോളേജ്, കാസറഗോഡ് - 

സെന്റർ ഓഫ് എക്സലന്റ് പ്ലാൻ - 2013 - 14 
( പധാ ന ക വാ ട ത്തിലെ തറ ടെലി ട ൽ 
പ്രവൃത്തി- 8, 60,000 

21,500 
33 / 2013 -14 - ഗവൺമെന്റ് കോളേജ്, കാസറഗോഡ് 
സെന്റർ ഓഫ് എക്സലന്റ് പ്ലാൻ - 2013- 14 
ലേഡീസ് ടോയ്ലറ്റിന്റെ നിർമ്മാണം, അലക്കു 
വാ നുള്ള സൗക ര്യം , ഫാൾസ് സീലിങ് 
പ്രവൃത്തി, റൂം നമ്പർ 45- ലെ തറ ടൈലിടൽ - 
- 9, 65,000 

| 24, 200 
5 34 / 2013-14 ഗവൺമെന്റ് കോളേജ്, കാസറഗോഡ് 
- സെന്റർ ഓഫ് എക്സലന്റ് പ്ലാൻ - 2013- 14 - 
ക്യാമ്പസ് നവീകരണവും ഇന്റർലോക്കിടൽ 
പ്രവൃത്തിയും - 8,00,000 

20 ,000 


കാസറഗോഡിന്റെ പേരിൽ മാറാവുന്നവിധം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് 
ട്രാവൻകൂർ, കാസറഗോഡ് ശാഖയിലേക്കുള്ള ഡിമാന്റ് ഡ്രാഫ്റ്റ് 
ദർ ഘാ സി നോ ടൊപ്പം സമർപ്പി ക്കേ ണ്ട താ ണ് . ദർഘാസ് 
ഫോറത്തിന്റെ വില ചെക്കായോ പണമായോ സ്വീകരിക്കുന്ന 
തല്ല. ദർഘാസ് ഫോറത്തിന്റെ വില തിരിച്ച് നൽകുന്നതല്ല. 
നിരതദ്രവ്യം കേരള ഫിനാൻഷ്യൽ കോഡ് അനുശാസിക്കുന്ന 
വിധം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ പണയ 
പ്പെടുത്തിയ നിക്ഷേപ സർട്ടിഫിക്കറ്റുകൾ ആയിരിക്കണം. 
ദർഘാസുകളും ഡിമാന്റ് ഡ്രാഫ്റ്റ്, നിരതദ്രവ്യം, സാക്ഷ്യ 
പ്പെടു ത്തിയ കരാറുകാരുടെ രജിസ്ട്രേഷൻ പകർപ്പ് മറ്റു 
രേഖകൾ എന്നിവയും രജിസ്റ്റേർഡ് പോസ്റ്റ്/ സ്പീഡ് പോസ്റ്റ് വഴി 
മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. തപാൽ വിതരണത്തിലെ കാലതാ 
മസത്തിന് ഡിപ്പാർട്ടുമെന്റിന് യാതൊരുവിധ ഉത്തരവാദിത്വവും 
ഉണ്ടായിരിക്കുന്നതല്ല . ലേബർ കോൺടാക്റ്റ് സഹകരണ 
സംഘങ്ങൾ ടെണ്ടറിൽ പങ്കെടുക്കുകയാണെങ്കിൽ സർക്കാർ 
ഉത്തര വു പ്രകാരമുള്ള 10 % പ്രിഫറൻസ് ലഭിക്കണമെങ്കിൽ 
സംഘം ഏത് ക്ലാസിഫിക്കേഷനിൽ പെടുന്നു എന്ന് ബോധ്യപ്പെ 
ടുത്തുന്നതിന് Audit Classification തെളിയിക്കുന്നതിനും 
അംഗങ്ങളുടെ എണ്ണം തെളിയിക്കുന്നതിനുമുള്ള സഹകരണ 
വകുപ്പിൽ നിന്നുള്ള സാക്ഷ്യപ്രതം അറ്റസ്റ്റ് ചെയ്ത് ടെണ്ടറിനോ 
ടൊപ്പം അടക്കം ചെയ്യേണ്ടതാണ്. കൂടാതെ Work in hand 
certificate , ടെണ്ടർ ചെയ്യാനുദ്ദേശിക്കുന്ന പ്രവൃത്തിഉൾപ്പെടെ 
യുള്ള വിശദമായ ലിസ്റ്റ് സഹിതം ബന്ധപ്പെട്ട സഹകരണ 
അസിസ്റ്റന്റ് രജിസ്ട്രാർ സാക്ഷ്യപ്പെടുത്തി ടെണ്ടറിനോടൊപ്പം 
അടക്കം ചെയ്യേണ്ട താ ണ്. സർക്കാർ ഉത്തരവിൽ പറഞ്ഞ 
Eligibility Certificate , സംഘം തീരുമാനം എന്നിവ കൂടി ടെണ്ട 
റിനോടൊപ്പം അടക്കം ചെയ്യേണ്ട താ ണ്. സീൽ ചെയ്ത് 
ടെണ്ട റു കൾ മാത്രമേ സ്വീക രി ക്കു ക യു ള്ളൂ . അല്ലാത്ത വ 
നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. 


ദർ ഘാസ് ( പമാ ണ ങ്ങളുടെ വില കമനമ്പർ 1 - ന് 
1,995 , കമനമ്പർ 2 - ന് 1, 470 , കമനമ്പർ 3 - ന് 1,890, 
ക്രമനമ്പർ 4 - ന് 2 ,100 , ക്രമനമ്പർ 5 - ന് 1,680 . 


കാലാ വധി - കമ നമ്പർ 1, 4 ഇവ് ക്ക് 6 മാസം, 
മറ്റുള്ളവയ്ക്ക് 4 മാസം. 


കരാറുകാർക്ക് വേണ്ട യോഗ്യത " സി യും ഉപരിയും. 

ദർഘാസ് സംബന്ധിച്ച വിവരങ്ങൾ പി. ഡബ്ലു . ഡി .യുടെ 
വെബ്സൈറ്റിൽ സർക്കാർ ഉത്തരവ് (Rt) No . 1245/ 2010 -ാം 
തീയതി 2 - 8 - 2010 പ്രകാരം ദർഘാസ് നോട്ടീസ്, മാതൃകാ 
ദർഘാസ് ഫോറം, ദർഘാസ് ഷെഡ്യൂളും ലഭ്യമാണ്. ദർഘാസ് 
ഫോറവും ദർഘാസ് ഷ ഡളും കരാറു കാർക്ക് 
പി. ഡബ്ലു . ഡി.യുടെ വെബ്സൈറ്റിൽനിന്നും ( www.keralapwd.gov.in ) 
Latest Tender Read More ലിങ്കിൽ നിന്നും ഡൗൺലോഡ് 
ചെയ്ത് എടുക്കാ വു ന്ന തും പൂരിപ്പിച്ച ദർഘാസ് ഫോറം 
ആവശ്യമായ രേഖകൾ സഹിതം ഈ ഓഫീസിൽ സമർപ്പിക്കാ 
വു ന്ന തുമാ ണ് . ദർഘാസ് ഫോറ ത്തിന്റെ നിശ്ചിത വില 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ബിൽഡിംഗ് ഡിവിഷൻ, 


- ദർഘാസ് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ നിബന്ധനകളും 
പുതുക്കിയ പി. ഡബ്ലു . ഡി . മാന്വൽ 2012 - ഉം ഇതിനും ബാധക 
മായിരിക്കും. കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും 
(പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ അന്വേ ഷിച്ച് അറി യാ വു ന്ന 
താണ്. 


എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ 
കാര്യാലയം, 
ബിൽഡിംഗ്സ് ഡിവിഷൻ, 

( ഒപ്പ്) 
കാസറഗോഡ്. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


